Government of Kerala 
കേരള സർക്കാർ 

2009 


Reg . No . രജി. നമ്പർ 
KL/ TV( N )/12/ 2009 - 2011 


ക 


V 
GOVERN 


e 


ാർ 


s 


നും സാ 
MENT OF 
t a 


NERALA 


S 


KERALA GAZETTE 
-- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


12th May 2009 
| 2009 മേയ് 12 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. LIV 
വാല്യം 54 


) 19 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


22nd Vaisakha 1931 
1931 വൈശാഖം 22 


PART III 
Education Department 


PROCEEDINGS 


വിജ്ഞാപനം 


( 1) 


നമ്പർ റ്റി. എക്സ് 


. 11/ 2404 /2009/ ജെ . സി. റ്റി. ഇ . 


2009 ഏപ്രിൽ 20. 


OF THE DIRECTOR , VOCATIONAL HIGHER SECONDARY 
EDUCATION , THIRUVANANTHAPURAM 

ORDER 
No. E2/5425/2007. 

| 10th February 2009. 
Read : — Minutes of the Department Promotion 

Committee (Lower ) dated , 27 - 1 -2009 . 
The following in the Select List as approved by the 
department of officers for promotion to the category of 
Senior Superintendent in the Vocational Higher Secondary 
Education Department for the year 2009 prepared by the 
Department Promotion Committee (Lower). 


സാങ്ക തിക പരീക്ഷാ കൺ കോ ളർ 2007 ഏപ്രിൽ 
മാസത്തിൽ നടത്തിയ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മെയ്ന്റനൻസ് 
ഡിപ്ലോമാ പരീക്ഷയിൽ മറ്റക്കര മോഡൽ പോളീടെക്നിക്കിൽ 
നിന്നും 83150286 രജി സ്റ്റർ നമ്പർ പ്രകാരം പാസ്സായ 
ശ്രീമാൻ രാകേഷ്, സി. കെ . എന്നയാൾക്ക് നൽകിയ ഡിപ്ലോമാ 
സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു. ആർക്കെങ്കിലും ഈ 
സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ 
കൺട്രോളർ, തിരു വ ന ന്തപുരം- 40 എന്ന വിലാസത്തിൽ 
അയച്ചുതരുവാൻ താൽപ്പര്യപ്പെടുന്നു . 


Select List of Junior Superintendent 


- 1 . 

2. 


Sri M. Abdul Rahim , Kollam 
Sri P. C . Dhaneesan , Vadakara 


Directorate of 
Vocational Higher 
Secondary Education , 
Thiruvananthapuram . 


( Sd .) 
Director 


- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


Gaz . No. 19 / 2009/DTP (Education ). 


46 


KERALA GAZETTE 


[PART III 


നമ്പർ റ്റി. എക്സ് 


. 4/2513 /2009. 


2009 ഏപ്രിൽ 22 . 


നമ്പർ റ്റി. എക്സ് 


. 11/ 2521/ 2009/ ജെ . സി. റ്റി . ഇ . 


2009 ഏപ്രിൽ 20. 


സാങ്കേ തിക പരീക്ഷാ കൺ ട്രോ ളർ 2006 ഏപ്രിൽ 


മാസത്തിൽ നടത്തിയ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മെയ്ന്റനൻസ് 
ഡിപ്ലോമാ പരീക്ഷയിൽ നെടുമങ്ങാട് സർക്കാർ പോളീടെക്നിക്കിൽ 


- സാങ്കേ തിക പരീക്ഷാ കൺ കോ ളർ 1998 ഏപ്രിൽ 
മാസത്തിൽ നട ത്തിയ മെക്കാ നിക്കൽ എഞ്ചി നീ യ റിംഗ് 
ഡിപ്ലോമാ പരീക്ഷയിൽ ത്യപ്പ യാർ ശ്രീരാമ സർക്കാർ 
പോളിടെക്നിക്കിൽ നിന്നും 11114 രജിസ്റ്റർ നമ്പർ പ്രകാരം 
പാസ്സായ ശ്രീമാൻ മുഹമ്മദ് ഇക്ബാൽ എന്നയാൾക്ക് നൽകിയ 
ഡിപ്ലോമാ സർട്ടിഫിക്കറ്റ് നഷ്ട പ്പെട്ടു പോ യിരിക്കു ന്നു . 
ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം- 40 എന്ന 
വിലാസത്തിൽ അയച്ചുതരുവാൻ താൽപ്പര്യപ്പെടുന്നു . 


നിന്നും 831506 12 രജിസ്റ്റർ നമ്പർ പ്രകാരം പാസ്സായ 


ശ്രീമാൻ സുനീത്, എസ്. എ , എന്നയാൾക്ക് നൽകിയ ഡിപ്ലോമാ 


സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു . ആർക്കെങ്കിലും ഈ 


സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ 
കൺട്രോളർ, തിരു വ ന ന്തപുരം- 40 എന്ന വിലാസത്തിൽ 
അയച്ചുതരുവാൻ താൽപ്പര്യപ്പെടുന്നു . 


-- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു 


സാങ്കേതിക പരീക്ഷാ 
കൺട്രോളറുടെ കാര്യാലയം, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
സാങ്കേതിക പരീക്ഷാ 

കൺട്രോളർ. 


മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


